
















എം. കൃഷ്ണന്‍നായര്‍ 






രുശിഷ്യബന് ധം ജീര്‍ണ്ണിച്ചു 
പോയതു എന്തുകൊണ്ട്‌ 2" 


ചോദ്യം, ഉത്തരം 
"'വിജ്ഞാനത്തോടുള്ളബഹു 
മാനം കുറഞ്ഞുപോയതി 


| 
ഗഗ നാലാവാം. ്രാചീനകാലത്ത്‌ 


ഇങ്ങനെയായിരുന്നില്ല. അക്കാലത്തെ ഒരു ശിഷ്യ 
നോടു ഒരാള്‍ ചോദിച്ചു:- ഗുരുവില്ലാതെ സൂര്യനെ 
നോക്കിയാല്‍ അതു ഇരുണ്ടതായിപ്പോകുമോ 
നിങ്ങള്‍ക്ക്‌ ?' ശിഷ്യന്‍ ചിരിച്ചുകൊണ്ടു മറുപടി 
നല്കി. “സൂര്യന്‍ സൂര്യന്‍തന്നെയായിരിക്കും. 
പക്ഷേ ഗുരുവിന്‍െറ സാന്നിദ്ധ്യത്തില്‍ പരന്തണ്ടു 
സൂര്യന്മാര്‍ എനിക്കുവേണ്ടി ജ്യലിക്കും.” “ 
(റോറിഹിന്‍െറ പുസ്തകത്തില്‍നിന്നാണിത്‌ ) 

“ഞാന്‍ കെട്ടാന്‍ പോകുന്ന പെണ്ണ്‌ ഏതു 
തരത്തിലായിരിക്കണം?”" 

“ബെന്‍ ജോണ്‍സണ്‍ പറഞ്ഞതുപോലെയാ 
യിരിക്കണം അവള്‍. ചിരിക്കുമ്പോള്‍ വീനസിനെ 
പ്പോലെ; നടക്കുമ്പോള്‍ ജൂനയെപ്പോലെ; സംസാ 
രിക്കുമ്പോള്‍ മിനര്‍വയെപ്പോലെ. 

“സ്നേഹം ശാശ്വതമാണോഃ” 

““റോസാപ്പൂവിന്‍റെ ഭംഗി എശ്രദിവസത്തേ 
ക്കുണ്ട്‌?” 

"നിങ്ങളുടെ തിരുവനന്തപുരത്തു ഞാന്‍ വന്നാല്‍ 
എനിക്കെന്തു വികാരമായിരിക്കും?”” 

(“ഇവിടെ പുളിമൂട്‌ എന്നു വിളിക്കുന്ന 
സ്ഥലമുണ്ട്‌ . പട്ടണത്തിന്‍െറ ഹൃദയം. അവിടെ 
ച്ചെന്നാല്‍ ഓക്കാനിക്കും നാററംകൊണ്ട്‌ . നടന്നാല്‍ 
ജിലേബി തുടങ്ങിയ മധുരപലഹാരങ്ങള്‍ വച്ചിരി 
ക്കുന്ന കണ്ണാടിക്കൂടുകളില്‍ ഹോട്ടലുടമസ്ഥര്‍ 
ഈച്ചകളെ വളര്‍ത്തുന്നതു കണ്ട്‌ നഗരസഭയെ 
നിങ്ങള്‍ ബഹുമാനിക്കും. വേലുത്തമ്പിദളവ, 
മാധവരായര്‍, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, 
കുമാരനാശാന്‍ ഇവരുടെ (പതിമകളില്‍ കാക്കകള്‍ 
കാഷ്റിച്ചതു കണ്ടു നിങ്ങള്‍ക്ക്‌ ആമഹാവ്യക്തി 
കളോടു കൂടുതല്‍ ആദരം തോന്നും. കാക്കകള്‍ 
ശരീരത്തില്‍ കാഷ്ഠിച്ചാലും അതു വകവയ്ക്കാ 
ത്തവര്‍ യഥാര്‍ത്ഥത്തില്‍ മഹാന്‍ മാരാണല്ലോ.”' 
"വി.ടി. ഭട്ടതിരിപ്പാടിനെക്കുറിച്ച്‌ എന്താണ്‌ 











കലാകയമുദി 61 ക്‌്ടോബര്‍ 17, 1993 


സാഹീത്വവ്രാരഹലം 


വേലുത്തമ്പിദളവ, 
മാധവരായര്‍, 
സ്വദേശാഭിമാനി 
രാമകൃഷ്‌ണപിള്ള, 
കുമാരനാശാന്‍ ഇവരുടെ 
പ്രതിമകളില്‍ കാക്കകള്‍ 
കാഷ്ഠിച്ചതു കണ്ട്‌ 
നിങ്ങള്‍ക്ക്‌ ആ 
മഹാവ്യക്തികളോടു 
കൂടുതല്‍ ആദരം 
തോന്നും. കാക്കകള്‍ 
ശരീരത്തില്‍ 
കാഷ്റഠിച്ചാലും അതു 
വകവയ്ക്കാത്തവര്‍ 
യഥാര്‍ത്ഥത്തില്‍ 
മഹാന്മാരാണല്ലോ. 


അഭിപ്രായം?” 
“ചിന്തകള്‍കൊണ്ടു സമരം ചെയ്ത മഹാന്‍ .”' 


"ഓമനത്തിങ്കള്‍ക്കിടാവോ... എന്തു തോന്നുന്നു? 

*'ആകിടാവ്‌ പതിനെട്ടു വയസ്സു കഴിയുമ്പോള്‍ 
വിജാതീയനായ ഒരാളോടുകൂടി ഒളിച്ചോടുന്നതു 
ഞാന്‍ കാണുന്നു. കിടാവ്‌ ആണാണെങ്കില്‍ 
യുവാവാകുമ്പോള്‍ രാതി ആടിയാടി വീട്ടില്‍ 
വരുന്നതും അച്ഛനമ്മമാര്‍ മൂക്കുപൊത്തുന്നതും 
കാണുന്നു.” 

*‘റെറലിവിഷന്‍ കാണാറില്ല നിങ്ങള്‍. കണ്ട 
കാലത്ത്‌ എന്തു തോന്നിയിരുന്നു?” 

**നിത്യജീവിതത്തില്‍ കാണാനിടവന്നാല്‍ 
അറപ്പ്‌ ഉണ്ടാക്കുന്ന കാര്യങ്ങള്‍ റ്റി.വി. സെററില്‍ 
വന്നാല്‍ സന്തോഷത്തോടെ ആളുകള്‍ നേക്കി 
ക്കൊണ്ടിരിക്കുമെന്ന്‌ . BH 

"നിങ്ങളെ ഹോണ്ട്‌ ചെയ്യുന്നതെന്ത്‌?” 

“എന്‍െറ മകന്‍ അഞ്ചുവയസ്സുണ്ടായിരുന്ന 
പ്പോള്‍ ആറിഞ്ച്‌ നീളമുളള കത്തിച്ച റാന്തലുമായി 
അവന്‍ അടുത്ത വീട്ടിലേക്കു കയറിപ്പോയി 
എന്തോ വാങ്ങാന്‍. ഇരുപത്തേഴു കൊ 
കഴിഞ്ഞപ്പോള്‍ അവന്‍ വിളക്കില്ലാതെ അന്ധ 
കാരത്തിലേക്കു നടന്നു. ഈ രണ്ടു ദൃശ്യങ്ങളും 

എന്നെ ഹോണ്‍ട്‌ ചെയ്യുന്നു.” 





നിരീക്‌ ഷണങ്ങള്‍ 


ak 
അയാള്‍ ശിശുവായിരുന്ന കാലത്ത്‌ അയാ 


“ളുടെ അച്ഛന്‍ വേറൊരു സ്രതീയോടുകൂടി 


ഓടിപ്പോയി. ഒരുദിവസം റിച്ചേഡും അവന്‍െറ 
അമ്മയുംകൂടി ആഹാരം നേടാന്‍ പണം വാങ്ങാ 
നായി അയാളെ പോയിക്കണ്ടു. എന്നാല്‍ 
അയാള്‍ ചിരിച്ചുകൊണ്ടു അവരെ. നിരാകരിച്ച 
കളഞ്ഞു. തീരെച്ചെറുതായിരുന്ന റിച്ചേഡ്‌ വിചാ 
രിച്ച തന്‍െറ അച്ഛന്‍ ഈശ്വരനെപ്പോലെയാ 
ണെന്ന്‌. വലിയ ആള്‍; സര്‍വശക്തന്‍; എന്തു 
ചെയ്യുമെന്ന്‌ രഹിക്കാന്‍ വയ്യാത്തവന്‍; വിശ്വസി 
ക്കാന്‍ വയ്യാത്തഡന്‍; (കൂരന്‍. സ്വന്തം (പപഞ്ചത്തെ 
മുഴുവന്‍ നിയ്യന്തിക്കുന്നവന്‍. ഈശ്വരനെപ്പോലെ 
തന്നെ, എന്നാല്‍ അനേകം വര്‍ഷങ്ങള്‍ കഴിഞ്ഞ്‌ 
റിച്ചേഡ്‌ റൈറ്റ്‌ ! പേരുകേട്ട എഴുത്തുകാരനായ 
പ്പോള്‍ അദ്ദേഹം അച്ഛനെ കാണാന്‍ 




















മിസിസിപ്പിയിലേക്കു പോയി. അപ്പോള്‍ അദ്ദേഹം 


ഈശ്വരനു പകരം കണ്ടത്‌ കിഴവനും കണ്ണീരൊ 


ലിപ്പിക്കുന്നവനുമായ ഒരു വയല്‍ ജോലിക്കാരനെ 
യാണ്‌ . വയല്‍ ഉഴുതുമറിക്കുന്നതിന്‍െറ ഫലമായി 
കൂന്‌, പല്ലുകള്‍ ഇല്ല; വളം നാറുന്ന മനുഷ്യന്‍. 
തന്‍െറ “ഈശ്വരന്‍” ചെയ്ത ധീരമായ പ്രവൃത്തി 
മറെറാരു സ്രതീയുമായി ഒളിച്ചോടിയതാണെന്ന്‌ 
റിച്ചേഡിനു ഗ്രഹിക്കാന്‍ കഴിഞ്ഞു.” 
കുട്ടിക്കാലത്ത്‌ ഈശ്വരന്‍തന്നെ ല്‍ച്ഛന്‍. 
എന്നാല്‍ കുട്ടി ്രമേണ വലുതാകുമ്പോള്‍ 
അച്ഛന്‍െറ ഐശ്വരാംശം കുറഞ്ഞു കുറഞ്ഞു 
വരുന്നു. ഒടുവില്‍ അയാള്‍ ദുര്‍ഗ്ഗന്ധം വമിക്കുന്ന 
ഒരു പടുകിഴവന്‍. പലരും പറയാന്‍ മടിക്കുന്ന 
സത്യം റിച്ചേഡ്‌ റൈറ്റ്‌ തുറന്നു പറയുന്നു. 

2. രഫായിററ്‌ ‘The Future of illusion’ എന്ന 
പ്രബന്ധത്തില്‍ പറഞ്ഞതുപോലെ ഞാനും 
പറയുകയാണെന്ന്‌ തെററിദ്‌ ധരിക്കരുത്‌. എന്‍െറ 
അനുഭവംതന്നെയാണ്‌ ഇവിടെ വിവരിക്കുന്നത്‌. 
പേരക്കുട്ടിയെ ഒരിംഗ്ളീഷ്‌ കെട്ടുകഥ പഠിപ്പി 
ക്കുകയായിരുന്നു ഞാന്‍. സ്യൂസ്‌ ഭൂമിയില്‍ 
വരുന്നതും രണ്ടു നല്ലയാളുകളെ അവരുടെ 
ആഗ്രഹമനുസരിച്ച മരങ്ങളാക്കി മാററുന്നതുമാണ്‌ 
കഥ. അതു പഠിപ്പിച്ചകഴിഞ്ഞപ്പോള്‍ അവള്‍ 
ചോദിച്ഛഃ- ''ഇതു നടന്നതാണോ?” “കഥയല്ലേ 
| കുട്ടീ” എന്നു ഞാന്‍. അതോടുകൂടി അവള്‍ക്കു 
നൈരാശ്യം. ചില ആളുകള്‍ക്ക്‌ ഭാവനാത്മകങ്ങ 
ളായ നോവലുകളും ചെറുകഥകളും വായിക്കാന്‍ 
വയ്യ. യഥാര്‍ത്ഥ സംഭവങ്ങളുടെ വിവരണങ്ങള്‍ 
മാ്ൃതം മതി അവര്‍ക്ക്‌. അങ്ങനെയുളളവരാണ്‌ 
ചില വാരികകളിലെ കൊലപാതകക്കഥകള്‍ 
തേടിപ്പോകുന്നത്‌ . ഭാവനാത്മകങ്ങളായ രചനക 
ളില്‍ സത്യത്തിന്‍െറ സത്യം ഉണ്ടെന്ന്‌ അവര്‍ക്കറി 
ഞ്ഞുകൂടാ. അതു പറഞ്ഞുകൊടുക്കുന്നതുകൊണ്ടും 
(പയോളുനമില്ല. അവര്‍ കൊലപാതകക്കഥകളും 
വൃദിചാരകഥകളും വായിക്കാന്‍വേണ്ടി മാതം 
ലോകത്ത്‌ എത്തിയവരാണ്‌. [(ഫായിററിന്‍െറ 
പ്രബന്ധത്തില്‍ അദ്ദേഹത്തിന്‍െറ കുഞ്ഞ്‌ 
കെട്ടുകഥ കേട്ടതിനുശേഷം അതു യഥാര്‍ത്ഥ 
ത്തില്‍ സംഭവിച്ചതാണോ എന്നു ചോദിക്കുന്നതും 
“അല്ല്‌ എന്ന്‌ ഗ്രഥായിററ്‌ പറഞ്ഞതു കേടു 
നിരാശപ്പെടുന്നതും വര്‍ണ്ണിച്ചിട്ടുണ്ട്‌ .] 

നീക്കോലനസ്‌ റോറിഹിനെ {Nicholas Roerich 
1874-1947) ജവാഹര്‍ലാല്‍ നെഹ്റു വിശേഷി 
പ്പിച്ചത്‌ ദ great artist, a great scholar and 
ഗ്്tല-മഹാനായ കലാകാരന്‍, , മഹാനായ 
പണ്ഡിതന്‍, എഴുത്തുകാരന്‍ എന്നാണ്‌ . മനുഷ്യ 


പയത്നത്തിന്‍െറ അനേകമംശങ്ങളില്‍ അദ്‌ ദേഹം . 


പ്രകാശം വീഴ്ത്തിയെന്നും നെഹ്‌റു അഭിപായ 
പ്പെട്ടു. Nicholas Roerich is one of the cultural 
pillars of Ruടട്- റഷയുടെ സാംസ്‌ കാരിക 
സ്തംഭങ്ങളില്‍ ഒന്ന്‌ നീക്കോലസ്‌ റോറിഹ്‌ 
എന്നു ഗോര്‍ബച്ചേവ്‌ ്പഖ്യാപിച്ചു. റോറിഹിന്‍െറ 
‘‘Heart of Asia-—Memoirs from the Himalayas” 
എന്ന സുന്ദരമായ ഫുസ്‌ തകം ഞാന്‍ വായിച്ചി 
ട്ടുണ്ട്‌. (Inner Traditions International Rochester, 
Vermont. പ്രസാധനം 1990. വില രൂപ 363.) 
അതിലൊരിടത്ത്‌ അദ്ദേഹം ഏതാണ്ടിങ്ങനെ 
പറഞ്ഞിട്ടുണ്ട്‌... “പര്‍വ്വതങ്ങള്‍ എവിടെയും പര്‍വ്വ 
തങ്ങളാണ്‌ എന്നതു സത്യം. ജലം എവിടെയും 





വി.ടി. ഭട്ടതിരിപ്പാട്‌ 


ചില ആളുകള്‍ക്ക്‌ 
ഭാവനാത്മകങ്ങളായ 


“നോവലുകളും 


ചെറുകഥകളും 
വായിക്കാന്‍ വയ്യ. 
യഥാര്‍ത്ഥ 
സംഭവങ്ങളുടെ 
വിവരണങ്ങള്‍ മാത്രം 
മതി അവര്‍ക്ക്‌ . 


അങ്ങനെയുള്ളവരാണ്‌ 


ചില വാരികകളിലെ 
കൊലപാതകക്കഥകള്‍ 
തേടിപ്പോകുന്നത്‌ . 


ജലമാണ്‌. അന്തരീക്ഷം എവിടെയും അന്ത 
രീക്ഷം. മനുഷ്യര്‍ എവിടെയും മനുഷ്യര്‍തന്നെ. 
എന്നാലും ആല്‍പ്‌സ്‌ പര്‍വ്വതത്തിന്‍െറ മുന്‍പിലി 
രുന്ന്‌ നിങ്ങള്‍ ഹിമാലയപര്‍വ്വതത്തെ സക്കല്പി 
ക്കാന്‍ തുടങ്ങിയാല്‍ വിവരിക്കാന്‍ വയ്യാത്തതും 
വിശ്വാസ്യമായതും ഇല്ലാതാകും.” ഹിമാലയ 
ത്തിന്‍റെ അന്യാദൃശസ്വഭാവത്തിന്‌ ഈന്നല്‍ 
നല്കാന്‍ ശ്രമിക്കുന്ന വേളയില്‍ റോറിഹ്‌ 
അതിനു ഉപോദ്ബലകമായി ചിലതു പറഞ്ഞെന്നേ 
വിചാരിക്കേണ്ടതുളളു. പര്‍വ്വതങ്ങളും ജലവും 
അന്തരീക്ഷവും മനുഷ്യരും ഓരോ രാജ്യത്തും 
വിഭിന്നമത്രേ. 


യക്‌ഷിരാഷ്ര്ടരീയം 


നല്ല നിലാവുള്ള ഒരു രാധ്രിയില്‍ മുററത്തു 
കസേരയെടുത്തിട്ടു ഞാന്‍ ഇരിക്കുകയായിരുന്നു. 
നിശാഗന്ധി അതിന്‍െറ വിശുദ്ധിയെ പുഷ്പ 
ത്തിലൂടെ ആവിഷ്കരിച്ചതു നോക്കി ആഹ്്‌ളാദി 
ക്കുന്ന വേളയില്‍ കാലൊച്ച കേള്‍പ്പിക്കാതെ 
ഒരാള്‍---ആറടിപ്പൊക്കമുള്ള ഒരുത്തന്‍---ഗെയ്ററ്‌ 
മെല്ലെത്തുറന്ന്‌ എന്‍െറ മുന്‍പില്‍ വന്നുനിന്നു. 
ഞാന്‍ പേടിച്ച്‌ അനങ്ങാതെ ഇരുന്നു. “ആരാണ്‌ ?” 
എന്നു ചോദിക്കാന്‍പോലും എന്‍െറ നാവിനു 
കഴിഞ്ഞില്ല. ഒരക്ഷരം മിണ്ടാതെ അയാള്‍ 
പിറകോട്ടു നടന്നു ഗെയ്ററിനു പുറത്തെത്തി. 
തലയുയര്‍ത്തി നടന്നുപോവുകയും ചെയ്തു. 
ആരായിരുന്നു അയാള്‍? ശ്രാന്തനോ? ശ്രതുവോ? 
വാടകക്കൊലയാളിയോ? ഒന്നു പേടിപ്പിച്ചിട്ടു 
പോകാന്‍ മാര്രം വന്നവനോ? അതോ നിഗ്രഹി 
ക്കാനെത്തിയിട്ട്‌ വേണ്ടെന്നു കരുതി തിരിച്ചു 
പോയവനോ? ആവോ അറിഞ്ഞുകൂടാ. ഇതെഴു 
തുന്ന സന്ദര്‍ഭത്തില്‍ അന്നത്തെ ആ ഭയത്തിനു 
ഞാന്‍ വിധേയനാവുന്നു. 

മറെറാരു ദിവസം രാതി. പ്രന്തണ്ടുമണിയായി 
ക്കാണും. വീടുവച്ചു തീര്‍ന്നതേയുളളു. മതിലു 
കെട്ടിയിട്ടില്ല. ആരോ ഡോര്‍ബെല്‍ ശബ്ദിപ്പി 
ക്കുന്നു. ഞാന്‍ ജുന്നല്‍ തുറന്നു നോക്കിയപ്പോള്‍ 
ഒരു തടിയനും ഒരു കൃശഗാരതനും മുററത്തു 
നില്ക്കുന്നു. എന്തു വേണമെന്ന എന്‍െറ 
ചോദ്യത്തിന്‌ കതകു തുറക്കണം എന്ന മറുപടി 
യാണ്‌ കിട്ടിയത്‌. അര്‍ദ്‌ ധരാധ്രിയില്‍ പരിചയ 
മില്ലാത്തവര്‍ വന്ന്‌ ഉറക്കത്തില്‍നിന്നു വിളിച്ചുണര്‍ 


ത്തിയാല്‍ കതകു തുറക്കുകയില്ല എന്നു ഞാന്‍ 


പറഞ്ഞു. “ഞങ്ങള്‍ ജര്‍മ്മനിയില്‍നിന്നു വന്ന 
മലയാളികളാണ്‌ . നിങ്ങളെ അവിടെയൊരു 


മീററിങ്ങിനു ക്ഷണിക്കാന്‍ വന്നവരാണ്‌ . കതകു 


തുറക്കു'” എന്ന്‌ അവര്‍ വീണ്ടും പറയുകയായി. 
മുഷിഞ്ഞ വേഷം. മാന്യതയുടെ ലക്ഷണങ്ങള്‍ 
തീരെയില്ല. അവര്‍ ജര്‍മ്മനിയില്‍ താമസിക്കുന്ന 
മലയാളികളാണെന്ന്‌ എനിക്കു തോന്നിയില്ല. 
അതുകൊണ്ട്‌ “മീററിങ്ങിനു വരാന്‍ പററുകയില്ല. 
നിങ്ങള്‍ പൊയ്ക്കൊള്ളു” എന്നു അറിയിച്ചിട്ടു 
ഞാന്‍ ഇുന്നല്‍ വലിച്ചടച്ചു. കുറെനേരംകൂടി അവര്‍ 
അവിടെ നിന്നിരിക്കണം. അരമണിക്കൂര്‍ കഴിഞ്ഞു 
റ്റെറസിന്‍െറ മുകളില്‍ കയറി ഞാന്‍ മുററത്തേക്കു 
നോക്കിയപ്പോള്‍ അവര്‍ അവിടെ ഇല്ലായിരുന്നു. 
നിലാവിന്‍െറ പ്രശാന്തത ആവഹിച്ചിരുന്ന 
രാജുവാഴ്ചയുടെ കാലയളവിലാണ്‌ രാഷ്ട്രീയം” 


കലാകൌമുദി 62 ഒക്‌ ടോബര്‍ 17, 1ടടട- 


N 











ി 














(രാഷ്രടവ്യവഹാരം എന്നു ശരിയായ ്രയോഗം) 
എന്‍െറ രാജ്യത്തേക്ക്‌ സമ്മതംകൂടാതെ കടന്നു 
വന്നത്‌. സ്വസ്ഥതയോടെ മനുഷ്യര്‍ ഉറങ്ങിയി 
രുന്ന കാലത്താണ്‌ ലളിതവേഷം ധരിച്ച പൂതന 
രാഷ്‌ രടീയം അവരെ ഡോര്‍ബ്െല്ലടിച്ചു ഉണര്‍ത്തി 
ഭയപ്പെടുത്തിയത്‌. ്പതിദിനം പ്രതിനിമിഷം 
അതു വളര്‍ന്നുകൊണ്ടിരിക്കുന്നു. അതിന്‍െറ 
ബൃഹദാകാരം കണ്ടു മനുഷ്യര്‍ ബോധശുന്യരായി 
വീഴുന്നു. ഒരു മൂല്യത്തിനും ഇന്നു സ്ഥാനമില്ല. 
സത്യം, സൌന്ദര്യം, ദയ ഈ മാനുഷികമൂല്യ 
ങ്ങളെ നിഗ്രഹിച്ചുകഴിഞ്ഞു ബീഭത്സ രാഷ്ട്രീയം. 
കൊലപാതകംപോലും ' അതിന്‍െറ മുന്‍പില്‍ 
നിസ്സാരമായിച്ചമയുന്നു. ഈ വസ്തുതയെ കഥയി 
ലൂടെ ചിത്രീകരിക്കുകയാണ്‌ (ശീ. ബാലകൃഷ്ണന്‍ 
മാങ്ങാട്‌. (നിലവിളിയൊച്ച---കലാകൌമുദി) ഒരു 
ദുഷ്ടന്‍ ഭാര്യയെ ചവിട്ടിക്കൊല്ലുന്നു. രാഷ്രട 
വ്യവഹാരത്തിന്‍െറ അതി്രസരംകൊണ്ട്‌ അവന്‍ 
അറസ്ററ്‌ ചെയ്യപ്പെടുന്നില്ല. സമകാലിക സമു 
ദായത്തിന്‍െറ ഒരു പരിച്ഛേദമാണ്‌ ഇക്കഥ. 
ഗെയ്ററ്‌ കടന്നു വന്നവന്‍ സ്വയം പോയി. 
ഇര്‍മ്മനിയില്‍നിന്നു വന്നുവെന്നു പറഞ്ഞവരും 
ഗത്യന്തരമില്ലാതെ സ്ഥലംവിട്ടു. പക്‌ ഷേ, കളളിയ 
ങ്കാട്ടുനീലിയായ നമ്മുടെ രാഷ്ടീയം നമ്മെ 
കൊന്നിട്ടേ പിന്മാറൂ. (പിയപ്പെട്ട വായനക്കാരേ, 
നിങ്ങള്‍ക്കറിയാവുന്ന ഒരു പരമാര്‍ത്ഥമേ ഞാന്‍ 
എഴുതിയുളളു. അനുസ്മരിപ്പിക്കല്‍ എന്നതില്‍ 
ക്കവിഞ്ഞ്‌ എനിക്കു. മറെറാരു കൃത്യമില്ല. ' 


എവിടെ നോവല്‍ജ്ജീന്‍ ? 


വ്ലരും പല പരിവൃത്തി പറഞ്ഞതാണ്‌ 


ഞാനിനിപ്പറയാന്‍ പോകുന്ന വസ്തുത. ദാമ്പത്യ പൂ 


ജീവിതത്തിന്‍െറ ചേര്‍ച്ചയില്ലായ്മയ്ക്കു രപധാന 
കാരണം സ്ത്രീയുടെയും പുരുഷന്‍െറയും സ്വഭാവ 
സവിശേഷതകളാണ്‌. സ്ത്രീ വികാരത്തില്‍ 
ജീവിക്കുന്നു; പുരുഷന്‍ ധിഷണയില്‍ ജീവിക്കുന്നു. 
വൈകാരികജീവിതം നയിക്കുന്ന സ്രതീക്ക്‌ ഏതു 
വിഷയത്തെയും വികാരപരമായി മാതമേ 
നോക്കാന്‍ കഴിയൂ. “എന്നെ സ്നേഹിക്കുന്നില്ല' 
എന്നാണ്‌ അവള്‍ ഭര്‍ത്താവിനെക്കുറിച്ച്‌ എപ്പോഴും 
പരാതി പറയുക. എന്നാല്‍ “അവള്‍ക്കു എന്നോടു 
സ്‌നേഹമില്ല” എന്ന പരാതി ഭര്‍ത്താവു പറഞ്ഞു 
കേള്‍ക്കാറില്ല ആരും. വിവാഹംകഴിഞ്ഞ പുരുഷന്‍ 
അച്ഛനമ്മമാരോടോ മററു ബന്ധുക്കളോടോ 
മുന്‍പ്‌ ഉണ്ടായിരുന്ന സ്നേഹത്തിന്‌ ഒരു 
ലോപവും വരുത്തില്ല. (പില പെൺകോന്തന്മാരെ 
ഒഴിവാക്കിയിട്ടാണ്‌ ഞാനിതു പറയുന്നത്‌ .) 


സ്ര്രീയുടെ സ്ഥിതി അതല്ല. അവിവാഹിത - 


യായിരിക്കുമ്പോള്‍ അവള്‍ക്കു മാതാപിതാക്ക 
ന്മാരോട്‌ വലിയ അടുപ്പം. വിവാഹം കഴിയട്ടെ 
അവള്‍ക്ക്‌ ആ അടുപ്പവും സ്നേഹവും വളരെ 
ക്കുറയും. എന്‍െറ ഒരു സഹ്രപവര്‍ത്തകന്‍ 
മരിച്ചെന്നറിഞ്ഞ്‌ ഞാന്‍ അദ്ദേഹത്തിന്‍െറ 
വീട്ടില്‍ പോയി. അവിവാഹിതയായ കൊച്ചു 
മുകള്‍ നെഞ്ചിലിടിച്ചു നിലവിളിക്കുന്നു. വിവാഹി 
തയായ മകള്‍ ഒരുതുള്ളി കണ്ണീരുപോലും 
പൊഴിക്കാതെ വികാരരഹിതയായി നില്ക്കുന്നു. 
ഈ അന്തരം കണ്ട്‌ എന്‍െറ അടുത്തുനിന്ന ശീ. 
തിരുനല്ലൂര്‍ കരുണാകരനോടു ഞാന്‍ ചോദിച്ചു: 





ഇ.എം.എസ്‌ 


നിലംവിന്‍െറ 
പ്രശാന്തത 
ആവഹിച്ചിരുന്ന 
രാജവാഴ്ചയുടെ 
കാലയളവിലാണ്‌ 
“രാഷ്ട്രീയം” 
(രാഷ്രടവ്യവഹാരം 
എന്നു ശരിയായ 
്രയോഗം) എന്‍െറ 
രാജ്യത്തേക്ക്‌ 
സമ്മതംകൂടാതെ കടന്നു 
വന്നത്‌. 
സ്വസ്ഥതയോടെ 
മനുഷ്യന്‍ ഉറങ്ങിയിരുന്ന 
കാലത്താണ്‌ 
ലളിതവേഷം ധരിച്ചു 
പൂതനരാഷ്ട്രീയം 
അവരെ 


ഡോര്‍ ബെല്ലടിച്ചുണര്‍ത്തി 
ഭയപ്പെടുത്തിയത്‌ . 






*“മൂത്ത മകള്‍ക്കെന്തേ ദുഃഖമില്ലാത്തത്‌ ?'' തെല്ലു 
നേരം മിണ്ടാതെ നിന്നിട്ട്‌ അദ്ദേഹം മറുപടി 
നല്കി. “വിവാഹം കഴിഞ്ഞാല്‍ സ്നേഹം 
ഷെയര്‍ചെയ്തുപോകും.” കരയാത്ത മകളെ 
കുററപ്പെടുത്താതെയാണ്‌ തിരുനല്ലൂര്‍ അങ്ങനെ 
പറഞ്ഞത്‌ . പക്‌ഷേ വിവാഹത്തോടുകൂടി 
അച്ഛനോടു അവള്‍ക്കുണ്ടായിരുന്ന സ്നേഹം 
വളരെക്കുറഞ്ഞുപോയി എന്നതാണ്‌ സത്യം. 
ഞാന്‍ ആ സ്ത്രീയെ കുററപ്പെടുത്തുകയല്ല. 
സ്രതീസ്വഭാവമാണത്‌. ആദ്യം ലാളിച്ചു വളര്‍ 
ത്തുന്ന അച്ഛന്‍െറ നേര്‍ക്കു വികാര്രപവാഹം. 
ഭര്‍ത്താവു വന്നുകഴിയുമ്പോള്‍ അതിനെ അയാ 
ളുടെ നേര്‍ക്കു ഗ്രവഹിപ്പിക്കുന്നു. മകന്‍ ഇുനിച്ചാല്‍ 
അതേ വികാരം അവന്‍െറ നേര്‍ക്കാണ്‌ ഒഴുക്കുക. 
അതോടുകൂടി ഭര്‍ത്താവ്‌ അഗണ്യകോടിയില്‍ 
ആയിപ്പോകുന്നു. ഒന്നുകൂടിപ്പറയട്ടെ. സ്ത്രീക്കു 
ജീവിതം വികാരപരമാണ്‌; പുരുഷനു ബുദ്ധി 
പരവും. രണ്ടും ഒരിക്കലും ചേരുകില്ല. അതിനാ 
ലാണ്‌ സംഫ്ൃട്ടനങ്ങള്‍ ഉണ്ടാവുക. 

സാഹിത്യം സ്രതീയാണ്‌ . വികാരത്തിന്‍റെ 
മൂര്‍ത്തിമദ്ഭാവമാണ്‌ . അങ്ങനെയുളള സ്തീയെ 
സാഹിത്യത്തെ---പുരുഷനാക്കുകയാണ്‌ മാതൃഭൂമി 
ആഴ്ചപ്പതിപ്പില്‍ “ഡൊണാള്‍ഡ്‌ ഡക്കിന്‍െറ 
വംശം” എന്ന ചെറുകഥയെഴുതിയ ശീ. ജി. 
പ്രകാശ്‌. (കരിക്കിററ്‌ കളിക്കാരനായിരുന്ന ഒരു 
ത്തന്‍ ബാങ്ക്‌ മാനേജുറാവുന്നതും വയസ്സുകാലത്ത്‌ 
അയാള്‍ കളിക്കാന്‍ പോകുന്നതും അതില്‍നിന്നു 
പിന്തിരിയുന്നതുമൊക്കെ വിവരിച്ച്‌ രചയിതാവ്‌ 
ബുദ്ധിയുടെ ലോകം സൃഷ്ടിച്ചുവയ്ക്കുന്നു. 
എന്നാല്‍ ബുദ്ധിശക്തിയുടെ വിലാസമുണ്ടോ ? 
അതൊട്ടില്ലതാനും. രചന വായിച്ചുകഴിഞ്ഞപ്പോള്‍ 
എനിക്കു തലവേദന. 'നോവല്‍ജീന്‍ കൊണ്ടുവാ” 
എന്ന്‌ ഒരു കുടുംബാംഗത്തോട്‌ ആജ്ഞാപി 
ക്കേണ്ടി വന്നു. എഴുത്തുകാര്‍ കഥ എഴുതിയില്ലെ 
ങ്കിലും വേണ്ടില്ല. അവര്‍ വായനക്കാര്‍ക്കു 
തലവേദനയുണ്ടാക്കാതിരുന്നാല്‍ മതി. 


പരിധി കടക്കരുത്‌ 


ഈശ്വരവിശ്വാസം രോഗമല്ല. എന്നാലത്‌ 
പരിധികടക്കുമ്പോള്‍ രോഗമായി മാറും. മനുഷ്യ 
നാണെങ്കിലും ഈശ്വരസാക്ഷാത്കാരം കൂടു 
തലുളള സത്യസായിബാബയെ വേണമെങ്കില്‍ 
ആരാധിക്കു. പുട്ടപ്പര്‍ത്തിയില്‍ പോയി അദ്ദേ 
ഹത്തെ നേരിട്ടു കണ്ട്‌ തൊഴുത്‌ അനുര്ഗഹം 
നേടൂ. അതിനൊന്നും ഞാന്‍ എതിരല്ല. പക്ഷേ 
ഒരുദിവസം 'റെറ്വാന്‍റിഫോര്‍' മണിക്കൂറും 
സായിബാബയെക്കുറിച്ചുതന്നെ പറഞ്ഞുകൊണ്ടു 
ശ്രോതാവിനെ ബോറടിക്കുന്നവന്‍ രോഗിയാണ്‌. 
ഇമ്മട്ടില്‍ പലരെയും ഞാന്‍ കണ്ടിട്ടുണ്ട്‌. 
അതുപോലെ പുസ്തകം വാങ്ങുന്നതും വായിക്കു 
ന്നതും നന്ന്‌. അതല്ലാതെ അനവരതം അതില്‍ 
വ്യാപരിക്കുന്ന ആള്‍ രോഗമുളളയാളാണ്‌ . ഈ 
രോഗം എനിക്കുണ്ട്‌ . ജീവിതത്തിന്‍െറ ഒരംശം 
മാര്രമായ സെക്‌ സിനെക്കുറിച്ച്‌ എഴുതു. പരാതി 
യില്ല ആര്‍ക്കും. എന്നാല്‍ റേറാണി മോറിസണെ 


! പ്പോലെ ആലീസ്‌ വൊക്കറെപ്പോലെ മേഅ 


ആഞ്ജിലൊയെപ്പോലെ ലൈംഗികകാര്യങ്ങള്‍--- 
അതും അനിയതലൈംഗിക കാര്യങ്ങള്‍---മാര്രമേ 





.കലാകഈമുദി 63 ഒക്‌ ടോബര 17, 1993 




















രചനകളില്‍ ഉള്‍ക്കൊളളിക്കൂ എന്നു കരുതുന്നതു 
മാനസികരോഗമാണ്‌ . ഇതിനാലാണ്‌ മനുഷ്യന്‍െറ 
ക്ഷുഗ്രവികാരങ്ങളെ ഇളക്കിവിടുന്ന പൈങ്കിളി 
1 എഴുത്തുകാര്‍ രോഗികളാണെന്ന്‌ ഞാന്‍ പറയു 

ന്നത്‌. 

കഥാകാരനായ ശ്രീ. എം. രാഘവന്‍ ഏതു 
വിഷയം കൈകാര്യം ചെയ്താലും രോഗിയായി 
്രത്യക്‌ ഷനാവുന്നില്ല എന്നത്‌ ആശ്വാസ്രപദ 
മാണ്‌. ചിരപരിചിതത്വമാര്‍ന്ന വിഷയങ്ങളിലേ 
അദ്ദേഹം മനസ്സിരുത്താറുളളു. ആ മനസ്സിരുത്തല്‍ 
സവിശേഷമായ രീതിയിലാണുതാനും. കുങ്കുമം 
വാരികയില്‍ അദ്‌ ദേഹത്തിന്‍െറ ചെറുകഥ്‌ 
യുണ്ട്‌ -_ “എന്‍െറ ഓമനക്കുട്ടന്മാര്‍'. ദാമ്പത്യ 
ജീവിതത്തിന്‍െറ വൈരസ്യം, അനപതൃതയുടെ 
ദുഃഖം ഇവയെല്ലാമാണ്‌ അതിലെ വിഷയങ്ങള്‍. 
പലരും പലതവണ പ്രതിപാദിച്ച ഇവ നൂതനത്വ 
മാര്‍ന്ന്‌ ഇക്കഥയില്‍ ദൃശ്യമാകുന്നു. ആതത്തോളം 
നന്ന്‌. ആഖ്യാനത്തിനുമുണ്ട്‌ സവിശേഷത. 


ക്ഷമാപണത്തോടെ 


ദേശാഭിമാനി വാരിക ഉത്‌ കൃഷ്‌ ടമാണ്‌.. ശീ. 
ഇ.എം.എസ്‌ പതിവായി എഴുതുന്നു അതില്‍. 
കഥകള്‍ പലപ്പോഴും കലാത്മകങ്ങളാണ്‌. ദാര്‍ശ 
നികവിഷയങ്ങള്‍ കൈകാര്യം ചെയ്യുന്നവരോട്‌ 
എല്ലാവരും യോജിച്ചെന്നു വരില്ല. ഒരാള്‍ 
പറയുന്നതിനോട്‌ മറെറാരാള്‍ ഒരിക്കലും യോജി 
ക്കില്ല. പിന്നെ നോക്കാനുളളത്‌ പറയുന്നതില്‍ 
ഒരു പോയിനറങ്കിലും ഉണ്ടോ എന്നാണ്‌. 
വാരികയിലെ ലേഖനങ്ങളില്‍ അവ ധാരാളമുണ്ട്‌ . 
പലപ്പോഴും ര്പബന്ധങ്ങള്‍ ,പഡങ്ങളുമാണ്‌. 
പക്ഷേ വാരികയില്‍ വരുന്ന കാവ്യങ്ങള്‍ 
ഏറിയകൂറും ബുദ്‌ ധിപരങ്ങളും ഗദ്യാത്മകങ്ങളു 
മാണ്‌ . കാവ്യവിഷയത്തെ കവി അനുവാചകന്‍െറ 
ഹൃദയത്തിന്‍െറ മുന്‍പില്‍ നിറുത്തുമ്പോഴാണ്‌ 
കവിത പീലിവിരിച്ചാടുന്നത്‌ . വാരികയിലെ 


കവികള്‍ അനുവാചകന്‍െറ ബുദ്ധിയുടെ മുന്‍പി 
ലാണ്‌ വിഷയങ്ങള്‍ നിറുത്തുക. മഹത്ത്വമാര്‍ന്ന 
വിഷയങ്ങളെ അമൂര്‍ത്തങ്ങളാക്കി ദുര്‍്രഹത 
യാര്‍ന്ന ശൈലിയില്‍ സ്ഫുഴീകരിക്കാനാണ്‌ 
അവര്‍ക്കു കൌതുകം. അതുകൊണ്ട്‌ ഇതിലെ 









ബാലകൃഷ്‌ ണന്‍ മാങ്ങാട്‌ 


ദാമ്പത്യജീവിതത്തില്‍ 
ചേര്‍ച്ചയില്ലായ്മയ്ക്കു 
പ്രധാന കാരണം 
സ്രതീയുടെയും 
പുരുഷന്‍െറയും സ്വഭാവ 
സവിശേഷതകളാണ്‌. 
സ്ത്രീ വികാരത്തില്‍ 
ജീവിക്കുന്നു; പുരുഷന്‍ 
ധിഷണയില്‍ 
ജീവിക്കുന്നു. 





1 

2. The Diary of Anne Frank 

3. Leo Tolstoy: War and Peace 

4. Leo Tolstoy: Collected Stories Vol I 
, Navin Chawla: Mother Teresa 


. Peter F Drucker: Managing the Nonprfit 
Organization 











NOW ON SALE 


. Paramahamsa Yogananda:The Divine Romance 


5 
6. Roland E Miller: Mappila Muslims of Kerala 
7 


. Webster's Ninth New Collegiate Dictionary 











Rs.95/- 
Rs.50/- 
Rs.145/- 
Rs.145/- 
Rs.250/- 
Rs.200/- 


Rs.56/- 
Rs. 450/- 









' സ്രതീകളെയും സ്നേഹിച്ചു. അനേകം ഛൃത 


കാവ്യങ്ങള്‍ വായനക്കാരെ .ആഹ്‌ളൂാദിപ്പിക്കുന്ന 
തിനു പകരം ദുഃഖിപ്പിക്കുന്നു. ഏതു 'സ്പിരിററില്‍' 
ഞാനിതു എഴുതുന്നുവോ അമ്മട്ടില്‍ത്തന്നെ ഇത്‌ 
ശ്രീ. ഐ.വി. ദാസും ശ്രീ. സിദ്ധാര്‍ത്ഥന്‍ 
പരുത്തിക്കാടും അംഗീകരിക്കുമെന്നു ഞാന്‍ 
. വിശ്വസിക്കുന്നു. 


പുതിയ പുസ്തകം 


മിരണഭീതിയെക്കാള്‍ വലിയ ഭീതി ഇല്ലല്ലോ. 
എന്നാല്‍ മനുഷ്യജ്രീവിതത്തിനു ദീര്‍ഫ്ൃത നല്കി 
യാല്‍ എന്തായിരിക്കും അവസ്ഥ? സീമോന്‍ ദ 
ബോധവ്വാര്‍ (Simone de Beauvior) ഒരു നോവലി 
ലൂടെ ഇതിന്‌ ഉത്തരം നല്‍കുന്നുവെന്ന്‌ (ശീ. 
എം.വി. കമ്മത്ത്‌ Philosophy of Life and Death 
എന്ന - ശ്രാഡമായ ഗ്രന്ഥത്തില്‍ പറഞ്ഞിരി 
ക്കുന്നു. “All Men are Mortal” എന്ന ഈ 
നോവല്‍ ഞാന്‍ വായിച്ചിട്ടില്ല. കമ്മത്തിനെ 
അവലംബിച്ഛകൊണ്ടു ഞാനതിനെക്കുറിച്ച്‌ എഴു 
തുകയാണ്‌. പതിമ്മൂന്നാം ശതാബ്ദത്തിലെ ഒരു 
ഭരണാധികാരിക്കു മരിക്കാന്‍ വയ്യ; വൃദ്ധനാ 
വാനും വയ്യ. അയാള്‍ ഒരിക്കലും മരിക്കാതിരി 
ക്കാന്‍ സഹായിക്കുന്ന ഒരു ഓഷധം കഴിച്ചു. 
രണ്ടു ശതാബ്ദങ്ങള്‍ രാജ്യം ഭരിച്ചു അയാള്‍. പല 


ന്മാരും പ്രതികളും. അവരുടെ സന്താനങ്ങള്‍. 
ആ സന്താനങ്ങളുടെ സന്താനങ്ങള്‍. പക്ഷേ 
ഗ്രസ്വമായ മനുഷ്യജ്രീവിതംകൊണ്ടു സാക്ഷാ 
ത്കരിക്കാനാവാത്ത ഒന്നും രണ്ടു ശതാബ്ദങ്ങള്‍ 
കൊണ്ടും ഞാന്‍ സാക്ഷാത്കരിച്ചില്ലെന്നു 
അയാള്‍ ഗഗഹിച്ചു. ജനത അയാളെ പുച്ഛിച്ചു. 
പതിനേഴാം ശതാബ്ദത്തിലും ജീവിച്ച അയാള്‍, 
യുവാവായിത്തന്നെ കാനഡ കണ്ടുപിടിച്ച സംഹ്ൃ 
ത്തിലെ അംഗമായി. 1789-ല്‍ വിപ്ളവത്തില്‍' 
പങ്കുകൊണ്ടു. കാരാഗൃഹത്ത്ലായ അയാള്‍ 
ഒരിക്കല്‍ അറുപതു വര്‍ഷത്തേക്ക്‌ തുടര്‍ച്ചയായി 
ഉറങ്ങി. പേരക്കുട്ടികളുടെ പേരക്കുട്ടികളും അവ 
രുടെ പേരക്കുട്ടികളും വൃദ്ധരായി, മരിച്ചു. 
പക്ഷേ അയാള്‍ മാതം യുവാവായി വര്‍ത്തിച്ചു. 
അയാള്‍ക്കു വൈരസ്യമുണ്ടായി. ഒടുവില്‍ ദീര്‍ഘ 
തയാര്‍ന്ന ജീവിതംകൊണ്ട്‌ ഒന്നും നേടാനാവി 
ല്ലെന്നും നേടുന്നതൊക്കെ (ഹസ്വമായ മനുഷ്യ 
ജീവിതംകൊണ്ട്‌ ആകാമെന്നും അയാള്‍ മനസ്സി 
ലാക്കി. 

ജീവിതത്തിന്‍െറ സ്വാഭാവികമായ അന്ത്യം 
മരണമാണെന്നും അത്‌ അന്തസ്സോടെ സ്വീകരി 
ക്കുന്നവനാണ്‌ യഥാര്‍ത്ഥ മനുഷ്യനെന്നും 
സ്ഥാപിക്കുന്ന കമ്മത്തിന്‍െറ (ഗന്ഥം എനിക്ക്‌ 
എന്തെന്നില്ലാത്ത മാനസികോന്നമനം നല്‍കി. 

ഷെയ്ക്സ്പിയര്‍ 52-ാമത്തെ വയസ്സില്‍ | 
മരിച്ചു. ബൈറണ്‍ ദടോമത്തെ വയസ്സിലും ഷെല്ലി 
3൦-ാമത്തെ വയസ്സിലും ഇവിടംവിട്ടുപോയി. | 
കീററ്സ്‌ 26-ല്‍. കാഫ്ക 41-ല്‍. ഹോപ്കിന്‍സ്‌ 
45-ല്‍. ബോദലേര്‍ 46-ല്‍. അപോളിനര്‍ 38-ല്‍. 
ഇവരെല്ലാം ദീര്‍ഘകാലം തടിമാടന്‍ മാരായി 
ജീവിച്ചിരുന്നില്ല. പക്ഷേ, (ഹസ്വകാലജീവിതം 
കൊണ്ട്‌ ഈ മഹാന്‍ മാര്‍ അമരത്വം വരിച്ചുവെന്ന്‌ 
കമ്മത്ത്‌ ചൂണ്ടിക്കാണിക്കുന്നു. 

മരണത്തെക്കുറിച്ചുള്ള പുസ്‌ തകമായതുകൊണ്ടു 
ഗ്രന്ഥകാരന്‍ സ്വാഭാവികമായും തത്ത്വചിന്തയി 
















| 
| 
| 
| 


F ലേക്കു കടക്കുന്നുണ്ട്‌ . പരരസ്ത്യവും പാശ്ചാ 
ച തൃവുമായ ആ തത്ത്വചിന്തകള്‍ കമ്മത്തിന്‍െറ 


്രതിപാദനവൈശിഷ്ട്യത്താല്‍ സ്ഫടികതുല്യ 
മായ നീരുറവപോലെ തിളങ്ങുന്നു. സ്പഷ്ടത, 
സ്പഷ്ടത,സ്പഷ്ടത എന്നു മൂന്നുതവണ 
പറയേണ്ടിയിരിക്കുന്നു രഗന്ഥകാരന്‍െറ ആവി 
ഷ്കരണതരീതിയെക്കുറിച്ച്‌ . (ഗന്ഥത്തിന്‍െറ ഉത്തര 
ഭാഗത്തില്‍ അമ്പത്തിയഞ്ചോളം മഹാവ്യക്തിക 
ളുടെ ജീവിതാന്ത്യങ്ങളെ ഹൃദയസ്‌ പര്‍ശകമായി, 
താത്ത്വികമായി ചിശ്രീകരിക്കുന്നു. 


ഇ.എം .എസ്സിന്‍െറ നേരേ 


eoffrey Moorhouse എഴുതിയ Om—An 
Indian Pilgrim എന്ന പുസ്തകത്തില്‍ ശ്രീ. 
ഇ.എം.എസ്സിനെക്കുറിച്ച്‌ ഇങ്ങനെ കാണുന്നു:- 
“But E.M.S. was now in this eighties and with 


സാഹിത്യം 
സ്രതീയാണ്‌ . 
വികാരത്തിന്‍െറ 
മൂര്‍ത്തിമദ്‌ ഭാവമാണ്‌ . 
അങ്ങനെയുളള 
സ്രതീയെ_ 
സാഹിത്യത്തെ 
പുരുഷനാക്കുകയാണ്‌ 
മാതൃഭൂമി 
ആഴ്ചപ്പതിപ്പില്‍ 
"ഡൊണാള്‍ഡ്‌ 
ഡക്കിന്‍െറ വംശം എന്ന 
ചെറുകഥയെഴുതിയ ശ്രീ. 
ജി. ര്രകാശ്‌. 


flatutence. ‘Just remember’ Kamala had 
warned before | ല്‍, ‘that he’s cunning old 
ഗി who knows ali tricks.’ Das added another 
tip ‘He has a famous stammer and Monoo says 
that it only happens when he's telling lies or 
, trying to defend the indefensible.’ ” സ്വന്തം 
വിശ്വാസങ്ങള്‍ക്കും തത്ത്വചിന്തകള്‍ക്കും അനു 
രൂപമായി പ്രവര്‍ത്തിച്ച്‌ രാഷ്‌ ,ടാന്തരീയ ്രശസ്‌, തി 
നേടിയ ഇ.എം.എസ്സിനെക്കുറിച്ചു ഇങ്ങനെ പറ 
ഞ്ഞതു ശരിയായില്ല. ഒരറബി ഗള്‍ഫ്‌ രാജ്യത്തു 
വച്ചു എന്നോടു റുഷ്ദിയെക്കുറിച്ചു പറഞ്ഞതാണ്‌ 
ഇപ്പോള്‍ ഓര്‍മ്മയിലെത്തുന്നത്‌ . “മുകളിലേക്കു 
തുപ്പിയാല്‍ അതു നമ്മുടെ മീശയില്‍ വന്നുവീഴും. 
താഴോട്ടു തുപ്പു. അതു നമ്മുടെ താടിരോമങ്ങളില്‍ 


വന്നുവീഴും." 





1 Richard Wright. നീഗ്രോ നോവലിസ്ററ്‌ Native Son 





1൬൦ പേജില്‍ നിന്നും തുടര്‍ച്ച 
നേതൃത്വത്തെ തിരിച്ചുവിളിച്ചു അനുഭവ 
ത്തിന്‍െറ പാഠങ്ങള്‍ സാമ്പത്തിക പരിഷ്ക്കര്‍ 
ത്താക്കള്‍ വിസ്മരിച്ചുകൂടാ...” 

സാമ്പത്തികരംഗത്തെ സാ്രാജൃത്വ നയ 
ങ്ങളും രാഷ്രരീയരംഗത്തെ അനിശ്ചിതത്വ 
ങ്ങളും ഒടുവില്‍ മുക്കാല്‍ നൂററാണ്ടിനോടടുത്ത്‌ 
നിലനിന്ന സോവിയററ്‌ യൂണിയനെ ശിഥില 
മാക്കി. വംശീയ സംഘ്വര്‍ഷങ്ങളും പട്ടിണിയും 





ദാരിദ്യവും ആ മഹത്തായ രാജ്യത്തിന്‍െറ 
സിരാപടലങ്ങളിലാകെ മുറിവേല്‍ പിച്ചു. 
സാമ്പത്തിക പരിഷ്ക്കാരത്തിനു യെല്‍ട്‌സിന്‍ 
പലപ്പോഴും മാതൃകയായി ഉയര്‍ത്തിക്കാട്ടിയത്‌ 
പോളണ്ടിനെയായിരുന്നു. അമേരിക്ക, റഷ്യ 
യ്ക്ക്‌ സാമ്പത്തിക സഹായം അനുവദിക്കാ 
നുള്ള ഉപാധിയായി മുന്നോട്ടു വച്ചത്‌, 
പോളണ്ടിനെപ്പോലെ സ്വകാര്യവല്‍ക്കരണം 
പുരോഗമിപ്പിക്കണമെന്നായിരുന്നു. 
അമേരിക്കന്‍ നയങ്ങള്‍ കണ്ണടച്ച്‌ സ്വീകരി 
ക്കുകയും ബൂര്‍ഷ്വാ സ്വാത്രന്തൃത്തിന്‍െറ 
അമിത വ്യാമോഹങ്ങളില്‍ കുടുങ്ങിപ്പോവു 
കയും ചെയ്ത രണ്ട്‌ ജനതതികള്‍ -- 
പോളണ്ടും റഷ്യയും-അനുഭവിക്കുന്ന സമ 
കാലീന സംഘര്‍ഷങ്ങള്‍ ചരി്രത്തിന്‍െറകൂടി 
ദുരന്ത സങ്കടങ്ങളാകുന്നു. സോഷ്യലിസ്ററ്‌ 
ഭരണവ്യവസ്ഥയുടെയും മാര്‍ക്സിസത്തി 
ന്‍െറയും പരിമിതികളെയും ഡോഗ്മകളെയും 
വിമര്‍ശിക്കുന്നവര്‍ വച്ഛുഹുലര്‍ത്തിയ പുതിയ 
സ്വര്‍ഗ്ഗത്തെക്കുറിച്ചുളള സ്വപ്നങ്ങള്‍ വ്യാമോ 
ഹംമാ്രമാണെന്ന്‌ സമീപകാല സാര്‍വദേശീയ 
സംഭവഗതികള്‍ അടിവരയിടുന്നു. 
അടിസ്ഥാനാവശ്യങ്ങള്‍വരെ നിഷേധിച്ച്‌ 
നല്കപ്പെടുന്ന സ്വാത്രന്ത്യം ഓപചാരികമാ 
ണെന്ന ഓര്‍മ്മപ്പെടുത്തലാണ്‌ ഇന്ന്‌ ആവശ്യം. 
സോഷ്യലിസ്ററ്‌ ഭരണവ്യവസ്ഥയിലെ സമ 
ത്വത്തിന്‍െറ സുന്ദര ഭൂമി, അസ്വാത്രന്ത്യ 
ത്തിന്‍േറതാണെന്ന്‌ വിലപിക്കുന്നവര്‍ മുതലാ 
ളിത്തത്തിന്‍െറ (പഖ്യാപിത വിശാലത ഓപ 
ചാരികമാണെന്ന യാഥാര്‍ത്ഥ്യത്തെയാണ്‌ 
വിലക്കുന്നത്‌. സ്വാത്രന്ത്യത്തെയും സാമ്പ 








tuck he would have developed an old man’s 
La ണേ 





ത്തിക സങ്കീര്‍ണ്ണതയെയും ബന്ധപ്പെടുത്താ 
നാവാത്ത മുതലാളിത്തത്തിന്‍െറ അടിസ്ഥാന 


ബലഹീനത പീററര്‍ ഓസ്‌ ബോണും മററും 
പരിശോധിച്ചിട്ടുണ്ട്‌ . 

ചരി്രമാകെ, ജനതയാകെ അന്ത: 
സംഘര്‍ഷങ്ങളുടെ കൂരിരുട്ടില്‍ മുങ്ങിത്താഴു 
മ്പോഴും രജുതരേഖകള്‍ ചരിത്രത്തിന്‍െറതന്നെ 
ഓര്‍മ്മപ്പെടുത്തലുകളാണ്‌ . അതിന്‌ അപ 
ശബ്ദങ്ങള്‍ക്കിടയില്‍ ശദ്ധ കിട്ടുന്നില്ലെ 
ങ്കിലും, ഭാവിലോകം അത്‌ ഓര്‍മ്മത്തെററു 
കണക്കെ വിളിച്ചു പറയുകയെങ്കിലും ചെയ്യു 
മായിരിക്കും. 

ജര്‍മ്മന്‍ ഏകീകരണമെന്ന സാരമാജ്യത്വ 
ഗൂഡാലോചനയുടെ അന്തര്‍വിവക്ഷകളി 
ലേക്കും സങ്കീര്‍ണ്ണതകളിലേക്കും ലോക്രശദ്ധ 
തിരിച്ചവരില്‍ ്പധാനി വിശ്രുത ജര്‍മ്മന്‍ 
സാഹിത്യകാരന്‍ ഗുന്തര്‍ ഗ്രസ്സ്‌ മാ്രമായി 
രുന്നു. മുതലാളിത്ത സമവാക്യമനുസരിച്ച്‌ 
സോഷ്യലിസ്ററ്‌ ജര്‍മ്മനിയെ പടിഞ്ഞാറ 
ന്മാര്‍ വിഴുങ്ങുകയാണെന്ന്‌ പാശ്ചാത്യ 
നാടുകളിലെ സാമ്പത്തികപഠനങ്ങള്‍ക്കുവരെ 
പറയേണ്ടി വന്നു. ഗുന്തര്‍ രഗസ്സ്‌ പറഞ്ഞത്‌, 
ഏകീകരണം ഏകപക്ഷീയവും വെറുപ്പ്‌ 
സൃഷ്ടിക്കുന്നതും അആ്രകമാസക്തമായതു 
മാണെന്നാണ്‌. 

ഗുന്തര്‍ ഗ്രസ്സിന്‍റെ ഈ വാക്കുകള്‍ 
ശരിവയ്ക്കാന്‍ കാലത്തിനു അധികം തിരി 
യേണ്ടി വന്നില്ല. ചരിശതത്തിന്‍െറ അനുസ്യൂതി 
യില്‍ വേട്ടയാടപ്പെടുന്ന (കൂരമായ ഓര്‍മ്മയായ 
ഹിററ്ലര്‍ കാലഫൃട്ടത്തെ ഓര്‍മ്മിപ്പിക്കുമാറ്‌ 
ജര്‍മ്മനിയില്‍ ചുവടുവയ്ക്കുന്ന നിയോ 
നാസിരപസ്‌ ഥാനം ലോകത്തിനുതന്നെ 
അപമാനമാകുന്നു. തൊഴിലില്ലായ്‌ മയും പട്ടി 
ണിയും ജര്‍മ്മനിയിലെ നിതൃസംഭവമായിരി 
ക്കുന്നു. സ്വയം ശപിക്കുന്ന ജര്‍മ്മന്‍ ജനതയ്ക്ക്‌ 
ഒരുപക്ഷേ, ഗുന്തര്‍ ഗ്രസ്സിന്‍െറയും മററും 
,ഓര്‍മ്മപ്പെടുത്തലുകള്‍ മാരതമായിരിക്കാം 
സാന്ത്വനം. ഇററലിയിലെ സമീപകാല തിര 
ഞ്ഞെടുപ്പില്‍ മുസ്സോളിനിയുടെ കൊച്ചുമകള്‍ 
വിജുയിയായത്‌ നിസ്സാരവുമല്ല. 


കലാകൌമുദി 65 ഒക്‌ ടോബര്‍ 17, 1993 


എന്ന കൃതിയുടെ രചയിതാവ്‌ . 




















9ഠം പേജില്‍ നിന്നും തുടര്‍ച്ച 

നിഷ്ര്രിയതയോടെ ചരി സ്മാരകങ്ങളുടെ 
നഗരമായ ഡെല്‍ഹിയില്‍ ഇതെല്ലാം നോക്കി 
യിരിക്കുവാനേ കഴിയൂ. 

തറവാട്ടിലേക്കുളള ക്ഷണത്തിനിടയില്‍, 
അതേ തറവാട്ടിനുളളില്‍ ഇന്ന്‌ നിലകൊളുളു 
ന്നവരുടെ അവസ്ഥ എന്താണെന്നും നോക്കേ 
ണ്ടതുണ്ട്‌. ഒററപ്പാലത്തിനു മുന്‍പ്‌ ഒരു 













































കേരളത്തില്‍ സുധീരനും മുല്ലപ്പളളിയും 
ഐക്യരഥത്തില്‍നിന്നും ഒഴിഞ്ഞു നില്ക്കുന്ന 
തിനെ നമുക്കു മറക്കാം. എന്നാല്‍, തിരഞ്ഞെ 
ടുപ്പ്‌ നടക്കുന്ന ഓരോ ഉത്തരേന്ത്യന്‍ 
സംസ്ഥാനങ്ങളിലും ചേരിതിരിഞ്ഞുളള ശരാ। 
ശരി മൂന്ന്‌ രഗൂപ്തുകളാണ്‌ ഓരോ പി.സി.സി- 
ഐകളിലും ഇന്നും നിലനില്ക്കുന്നത്‌. അതും] 
ജാതി-വിഭാഗീയ സ്പര്‍ദ്ധയുടെ പേരില്‍ 
ത്തന്നെ. 

തിരിച്ചു വരവിനുളള ക്ഷണക്കത്തിറക്കുന്ന 
റാവു ആദ്യമായി ചെയ്യേണ്ടത്‌, കഴിഞ്ഞ 25 
വര്‍ഷത്തിനുളളില്‍ തറവാട്ടിനു സംഭവിച്ച പല 
നയവൈകല്യങ്ങളുടെയും ആത്മാര്‍ത്ഥമായ വില 
യിരുത്തലാണ്‌ . പിനെ, കഴിഞ്ഞ 25 മാസത്തി 
നുളളില്‍ റാവുവിന്‍െറതന്നെ കാരണവസ്ഥാന 
ത്തിനു കീഴില്‍ തറവാട്ടിനു സംഭവിച്ചു 
തിരിച്ചടികളുടെയും തകര്‍ച്ചകളുടെയും 
യഥാര്‍ത്ഥ കാരണങ്ങള്‍. ഇതെല്ലാം ചെയ്താ 
ലും, ഭാരതത്തില്‍ ഇന്നു വളര്‍ന്നുവന്നുകഴിഞ്ഞ 
വര്‍ഗ്ഗീയ-ഭീകരവാദ ഭീഷണികളുടെ മുഖ്യമായ 
കാരണം കോണ്‍(്ഥസ്‌ -ഐയുടെ പലവിധ 
നയവൈകല്യങ്ങളാകയാല്‍, കോണ്‍ഗ്രസ്‌. 
ഐ എത്ര ശക്തിപ്പെട്ടാലും ഈ ഭീഷണികളെ 
എതിര്‍ക്കുവാന്‍ തക്ക കഴിവ്‌ ആ കക്ഷിക്കി 
ല്ലെന്ന നഗ്നയാഥാര്‍ത്ഥ്യം അവശേഷിക്കുക 
തന്നെ ചെയ്യും. 

പിന്നെ എന്തിന്‌ ഈ ക്ഷണകോലാഹല 
ങ്ങള്‍? മുങ്ങിത്താഴുന്ന ഒരാള്‍ പിടിക്കുന്ന 
“'ദവേപോാവര്‍ബിയല്‍'' വൈക്കോല്‍ തുരുമ്പു 
ണ്ടല്ലോ, അതത്രെ റാവുവിന്‍റെ ഈ. 
ക്ഷണപ്രതിക. 





കു ടൂ 
EVN 


സീഹയോറിററി കൊണ്ടും പദവി 
കൊണ്ടും വ്യക്തിബന്ധം കൊണ്ടും ്രധാന 
മ്രന്തിയോട്‌ ഉള്ളുതുറന്നു കാര്യം പറയാന്‍ 
കഴിയുന്ന ഒരേയൊരാള്‍ പ്രായമേറെ എത്തി 
യിട്ടും ചുറുചുറുക്കു കൈവിടാത്ത കേരളത്തി 
ന്‍െറ പടക്കുതിരയായ കെ.കരുണാകരനാണ്‌ . 
എം.ബജെെ.അക്‌്ബര്‍. 

കരുണാകരന്റെ ജീവചര൯ത രചന ഏറെ 
ടുത്തുകുടായിരുന്നോ അക്‌ബറിന്‌? 


Bd % is 


മുഠഗലാപുരം-തിരുവനന്തപുരം റെയില്‍വേ 
ലൈന്‍ ഇരട്ടിപ്പിക്കുക, എറണാകുളം-ശബരിമല 
റെയില്‍പ്പാത അനുവദിക്കുക തുടങ്ങിയ 
ആവശ്യങ്ങള്‍ ഉന്നയിച്ച്‌ നവംബര്‍ 15-ന്‌ 
സംസ്ഥാനത്തിന്‍െറ വിവിധ കേന്ദദങ്ങളില്‍ 
കേരള കോണ്‍ഗ്രസ്‌ പിക്കററ്‌ ചെയ്യും. 
വാര്‍ത്ത. 
പാലായിലേക്കൊരു റെയില്‍ച്ഛാത വേണ്ടേ? 


ന w 


നാഷനല്‍ ബുക്ക്‌ ,ടസ്ററ്‌ വേണ്ടതു 
പോലെ അറിയപ്പെടുന്നില്ല. 
സുകുമാര്‍ അഴീക്കോട്‌ . 
അതിനല്ലേ അഴീക്കോടിനെ നിയമിച്ചത്‌ പ 
സംഗിച്ചു :പചരിച്ലിക്കാന്‍ 





* * ന്‌ 


വരുംകാലത്ത്‌ ഇന്ത്യയില്‍ പാവര്‍ത്തിക 
മാകാന്‍ പോകുന്നത്‌ ശൂ്ദമേധാവിത്തമാ 
ണെന്നു ചൂണ്ടിക്കാട്ടുക വഴി ഇന്ത്യയില്‍ 
രൂപപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാ 
നത്തിന്‍െറ വരവ്‌ സൂചിപ്പിക്കുകയാണ്‌ സ്വാമി 
വിവേകാനന്ദന്‍ ചെയ്തത്‌ . 
ഇ.എം.എസ്‌ . 
സ്ററാലിന്‍െറ പടമങ്ങ്‌ നീക്കി സ്വാമി വിവേ 
കാനന്ദന്‍െറ പടം വയ്ക്കുന്നത്‌ എന്തുകൊണ്ടും 
നല്ലതുതന്നെ. 


* nd ന 


സ്വാര്‍ത്ഥ താല്പര്യങ്ങളുടെ പേരില്‍ 
ഒരു സമുദായത്തെ എടുത്തമ്മാനമാടിയാല്‍ 
അതിന്‍െറ അനന്തര ഫലമെന്താണെന്നറിയാന്‍ 
കഴിയില്ല. 
മുന്തി പി.കെ. കുഞ്ഞാലിക്കുട്ടി. 
ഇതെത്മാ ജത്‌ സംഗതി: ഡയലോഗോ. 
മോണോഥോഗൊ, ബസോളിലോക്യേ 2? 


ad ™ 












ഹിഷ്‌ ദൂമതത്തിലെ വൈദിക സംസ്‌ കാര 
മാണ്‌ ഇന്ത്യന്‍ സംസ്‌കാരമെന്ന വാദമുയര്‍ത്തി 
മററുള്ളവയെല്ലാം വിദേശീയമാണെന്ന്‌ പ്രച 
രിപ്പിച്ച്‌ ഇപ്പോള്‍ ചിലര്‍ രംഗത്തു വന്നിരിക്കുന്നു. 


ഇ.എം.എസ്‌. 
അവരൊക്കെ വര്‍ഗ്ഗസമരത്തിലുടെ നാമാവ 
ശേഷമായിക്കൊളളും. [ 
സ Ed bd 


മുസ്ലിംലീഗ്‌ ഐക്യജുനാധിപത്യമുന്ന 
ണിയില്‍ നിന്നു വിട്ടുനിന്നാല്‍ മാര്‍ക്സി 
സ്ററുപാര്‍ട്ടി അവരുമായി സഖ്യമുണ്ടാക്കുമോ? 
കെ.ജി.മാരാര്‍. 

എന്തേ, മാരാര്‍ക്ക്‌ സി.പി.ഐയെ വേണോ? 


ന്‌ ന * 


കോണ്രഗസ്‌ എപ്പോഴും ചെയ്യുന്നതി 
ങ്ങനെയാണ്‌. പ്രഖ്യാപനം നടത്തുകയും 
നടപ്പില്‍ വരുത്താതിരിക്കുകയും. ഒരു കണ 
ക്കിന്‌ ലീഗ്‌ നേതൃത്വം നടത്തുന്നതും 
ഇതുതന്നെയാണ്‌ . 
ഇ.കെ. നായനാര്‍. 
ഇങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിര്‌ നായനാര്‍ 
വീട്ടില്‍ കിടന്നുറംേങ്ങണ്ടിവരില്ലേ? 


Lrg * ™ 


ബാബാ മസ്ജിദ്‌ വീണ്ടും നിര്‍മ്മിക്കു 
മെന്നല്ലാതെ അതു പൂര്‍വ്വ സ്ഥാനത്തുതന്നെ 
പണിയുമെന്ന്‌ ര്രധാനമരന്തി നരസിംഹറാവു 
ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന്‌ 
കോണ്‍.രസ്‌ -ഐ വക്താവ്‌ വി.എന്‍.ഗാഡ്‌ 
ഗില്‍ ദില്ലിയില്‍ പറഞ്ഞതായുള്ള വാര്‍ത്ത 
ശരിയല്ല. ഞാനും മുഖ്യമ്രന്തി കരുണാകരനും 
ഗാഡ്ഗിലിനെ ടെലിഫോണില്‍ വിളിച്ചു 
സംസാരിച്ചു. അദ്‌ ദേഹം അങ്ങനെ പറഞ്ഞിട്ട 
ല്ലെന്നാണ്‌ ഞങ്ങള്‍ക്കു കിട്ടിയ വിവരം. 
വയലാര്‍ രവി. 
കരുണാകരന്‌ ഫോണ്‍ കുറക്കിക്കൊടുത്ത്‌ 
പുറത്തു വന്നിരുന്നുവെന്നതല്ലേ സത്യം? 


സു ™ റ 


ശ്യഠാഹരി ശങ്കരാചാര്യരുടെ പോക്കററി 
ലോ അക്ഷരമറിയാതെ സന്ന്യാസിമാരായി 
ചമഞ്ഞുനടക്കുന്നവരുടെ സ്വന്തം ബാങ്കുക 
ളിലോ സൂക്ഷിക്കാനുളളതല്ല വേദങ്ങളും 
ഉപനിഷത്തുക്കളും. ഇവ ഒരു മതത്തിന്‍െറയും 
ഉല്പന്നങ്ങളുമല്ല. 
ഒ.എന്‍.വി. 
സാല്‍്മന്‍ റഷ്ദിയകകനുളള ഒരു മ്മാ) 
തിക്കു: 


TT is ™ 


സബ്സിഡിയെ ആശ്രയിച്ച്‌ വ്യവസായം 
നടത്തുകയെന്ന വ്യവസായ സംരംഭകരുടെ 








മനോഭാവത്തില്‍ മാററം വരുത്തണം. 
മുഖ്യമ്രന്തി കെ.കരുണാകരന്‍ 
സബ്സിഡിയും ഭരണച്ചെലവായിട്ടായിരിക്കു 
കരുതുന്നത്‌ കരുണാകരന്‍. 


Bid ig rg 


കോങ്ചസ്സില്‍ കൂട്ട ആത്മഹത 
യ്ക്കുളള മനോഭാവം വളര്‍ന്നിരിക്കയാണ്‌ 
മതബില്ല്‌ പാര്‍ട്ടിയെ അടക്കം ചെയ്തോളും 
എല്‍.കെ.അദ്വാനി 
അതിനുമുമ്പേ ഭൂകമ്പം എല്ലാവരേയും അടക്ക 
ചെയ്തോളും. 


ss egg 


ര വിതിപക്ഷ നേതാവ്‌ വി.എസ്‌ .അച്യ 
താനന്‌ ദനെപ്പോലെയാണ്‌ സുധീരന്‍റെ; 
സംസാരം. 

വയലാര്‍ രവി 


രവിക്ക്‌ ഒരു നേതാവിന്‍െറ യോഗ്യതയ 
ല്ലാത്തതുകൊണ്ടല്ലേ? 
* Lrg ed 


പല പൈങ്കിളിസാഹിത്യകാരന്മാരും 
ക്ളാസ്സിക്ക്‌ എഴുതിയിട്ടുണ്ട്‌ . 
സുകുമാര്‍ അഴീക്കോട്‌, 
നാഷനല്‍ ബുക്ക്‌ (ടസ്ററിലുടെ പുറത്തിറക്ക: 
നുള്ള പുസ്തകം തിരയുന്നതിനിടയിലാണോ ഈ 
കണ്ടുപിടിത്തം? 


* ന ™ 


ഞാര്‍ ആവര്‍ത്തിച്ചുപറയട്ടെ. വിശ്വനാഥ 
്രതാപസിംഗ്‌ അസാധാരണനാണ്‌ . അദ്ദേ 
ഹം മഹാത്മാഗാന്ധി കാണിച്ചു മാര്‍ഗ്ഗമാണ്‌ 
പിന്തുടരുന്നത്‌. അദ്ദേഹത്തിന്‌ വലുത്‌ 
അധികാരമോ ധനമോ അല്ല: ഏഴകളുടെ 
വാഴ്വാണ്‌ . സ്വാര്‍ത്ഥമോഹം കൊണ്ട്‌ 
കലുഷിതമായ ഇന്ത്യന്‍ രാഷ്ടീയത്തില്‍ 
ആദര്‍ശപരതയുടെ ദീപസ്‌ തംഭമാണ്‌ ഏഴക 
ളുടെ രാജാവായിത്തീര്‍ന്ന ഈ മാണ്ഡി 
രാജാവ്‌. 
പവനന്‍, 
പവനാ, ഇനി ആ രാജാവിന്‍െറ കുടെ പോകാം- 
സി.പി.ഐ എന്നും പറഞ്ഞു നടന്നിട്ട്‌ ഒരു 
കാര്യവുമില്ല. 


Ris * ന 


വീംതരുമായി ചര്‍ച്ചു നടത്താന്‍ പ്രസി 
ഡന്‍റ്‌ യെല്‍ററ്സിന്‍ സമ്മതിച്ചു. റഷ്യന്‍ 
ഓര്‍ത്തഡോക്സ്‌ സഭാ പാത്രിയാര്‍ക്കീസ്‌ 
രണ്ടാമന്‍ നടത്തിയ മദ്ധ്യസ്ഥ ശ്രമങ്ങളെ 
ത്തുടര്‍ന്നാണിത്‌ . 
വാര്‍ത്ത. 
യെത്ററ്സിതും കെ.എം.മാഞിയെപ്പോലെൊരു 
നേതാവായിരിക്കും, ഇല്ലേ? 


Printed, Published and Edited by 5. Jayachandran Nair on behalf of ഘട Kaumudi 
Publications {Pvi] Ltd., at the Kala Kaumudi Press, Thiruvananthapuram. 





